Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . രജി. നമ്പർ 
KL / TV ( N )/12/2009- 2011 


സം 


KERALA 


नवव 


ST of y 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


9th February 2010 
2010 ഫെബ്രുവരി 9 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No. 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


20th Magha 1931 
- 1931 മാഘം 20 


PART III 
Marine Department 


ദർഘാസ് പരസ്യം 

ദർ ഘാസ് തുറക്കുന്ന തീയതിയും സമയവും 

22 - 2 - 2010 വൈകുന്നേരം 3.30 മണി. 
നമ്പർ ഡി1 -494 / 2008/ എഇഇ( ഐ ). 

2010 ജനുവരി 11. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

പ്രവർത്തിയുടെ കാലാവധി - 2 മാസം. 
എഞ്ചി നീ യർ, ഹാർബർ എഞ്ചി നീ യ റിംഗ് വകുപ്പ്, മേൽപ്പറഞ്ഞ ബയോഗ്യാസ് പ്ലാന്റ് നല്ല പ്രവർത്തന 
ഇൻവെസ്റ്റിഗേഷൻ സബ് ഡിവിഷൻ, ബേപ്പൂർ, കോഴിക്കോട് ക്ഷമതയോടുകൂടിയതും ഒരു ദിവസം 20 കിലോ മാലിന്യം 
താഴെ പറയുന്ന പ്രവൃത്തിക്ക് അംഗീകൃത നിർമ്മാതാക്കളിൽ സംസ്കരിക്കാൻ ശേഷിയുള്ളതും ആയിരിക്കണം. പ്ലാന്റിന് 
നിന്നും/ ഏജന്റുമാരിൽനിന്നും മുദ്രവച്ച കവറുകളിൽ മൽസര ഗ്യാരന്റി കാലാവധി ഉണ്ടായിരിക്കണം. 
സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസുകൾ മുദ്രവെച്ച കവറുകളിൽ “ബയോഗ്യാസ് 
ദർഘാസ് നമ്പർ - 1/എച്ച്. ഇ . ഡി.( ഐ )/ 2009- 10. 

പ്ലാന്റിനുള്ള ദർഘാസ് എന്ന് ആലേഖനം ചെയ്ത് 
പ്രവർത്തിയുടെ പേര്- ടി . ആർ. പി. ബേപ്പൂർ ടൂറിസം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചി നീ യ റുടെ പേരിൽ 
വികസനം-ബയോഗ്യാസ് പ്ലാന്റിന്റെ നിർമ്മാണവും - അയയ്ക്കേണ്ടതാണ്. ദർഘാസുകൾ സമർപ്പിക്കുമ്പോൾ 
വിതരണവും. 

അവയോടൊപ്പം വാഗ്ദാനം ചെയ്ത തുകയുടെ 1 % വരുന്ന 

തുകയ്ക്കുള്ളഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽനിന്നും 
പ്രവർത്തിയുടെ സ്വഭാവം - 6 ഘനമീറ്റർ ശേഷിയുള്ള 

എടുത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ 
ബയോഗ്യാസ് പ്ലാന്റിന്റെ നിർമ്മാണവും വിതരണവും 

മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റ് നിരതദ്രവ്യമായി അടക്കം 
സ്ഥാപിക്കലും 3 മാസത്തെ പരിപാലനവും. 

ചെയ്യേണ്ടതാണ്. സർക്കാർ/ അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾക്ക് 
ഏകദേശ അടങ്കൽ തുക - രൂപ 1, 50 ,000. 

നിയമപ്രകാരമുള്ള ഇളവുകൾ ലഭിക്കുന്നതാണ്. 
ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന തീയതിയും സമയവും - - ദർഘാസ് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ നിർദ്ദിഷ്ട 
15 - 2 - 2010 മുതൽ 17 - 2 - 2010 വൈകുന്നേരം 5 മണിവരെ. 

ഫോറം ലഭിക്കുന്നതിനായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. നിർദ്ദിഷ്ട 
- ദർഘാസ് ഫോറങ്ങൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 

ഫോറത്തിലല്ലാത്ത ദർഘാസുകൾ യാതൊരു കാരണവശാലും 
സമയവും 22 - 2 - 2010 വൈകുന്നേരം 3 മണിവരെ. 

സ്വീകരിക്കുന്നതല്ല. ദർഘാസിനുള്ള അപേക്ഷയോടൊപ്പം 


9th FEB. 2010] 


MARINE DEPARTMENT 


30 


ഫോറത്തിന്റെ വിലയായ രൂപ 400 + വാറ്റ് രൊക്കം പണമായോ 
അ സിസ്റ്റന്റ് എക് സി ക ട്ടീവ് എഞ്ചി നീ യറുടെ പേരിൽ 
മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റായോ സമർപ്പിക്കേണ്ടതാണ്. 
ദർഘാസ് പ്രമാണങ്ങൾ യാതൊരു കാരണവശാലും കൈമാറ്റം 
ചെയ്യാൻ പാടുള്ളതല്ല . ദർഘാസ് ഫോറത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് 
കോപ്പി ലഭിക്കണമെങ്കിൽ രൂപ 200 + വാറ്റ് അടയ്ക്കേണ്ടതാണ്. 


ദർ ഘാസ് പ്രമാണങ്ങൾ ലഭി ക്കേണ്ട അ വ സാ ന 
- തീയതിയും സമയവും 17 -2-2010 വൈകുന്നേരം 4 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 17 - 2- 2010 , 
4 .30 മണി. 


-- ദർഘാസ് ഫോറങ്ങളുടെ വിൽപ്പന 15 - 2 - 2010 മുതൽ 
17 - 2- 2010 വൈകുന്നേരം 5 മണിവരെയായിരിക്കും. ചെക്കുകളോ 
പോസ്റ്റേജ് സ്റ്റാമ്പുകളോ ദർഘാസ് ഫോറത്തിന്റെ വിലയായി 
പരിഗണിക്കുന്നതല്ല . ദർഘാസ് ഫോറങ്ങൾ വി. പി . പി . ആയും 
അയയ്ക്കുന്നതല്ല. ദർഘാസ് ഫോറങ്ങൾ തപാൽമാർഗ്ഗം 
ആവശ്യമുള്ളവർ 15 - 2 - 2010 - ന് മുൻ പാ യി അപേക്ഷ 
സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷയോടൊപ്പം 25 രൂപ സ്റ്റാമ്പ് 
പതിപ്പിച്ച് സ്വന്തം മേൽവിലാസം എഴുതിയ 28 x 12 cm 
വലിപ്പമുള്ള കവറുകൂടി അടക്കം ചെയ്തിരിക്കണം. 


ദർഘാസ് സംബന്ധിച്ചുള്ള കേരള പൊതു മരാമത്ത് 
വകുപ്പിന്റെയും തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെയും എല്ലാ 
വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. കാരണംകൂടാതെ 
ദർഘാസ് റദു ചെയ്യുവാനോ/ മാറ്റിവയ്ക്കുവാനോഉള്ള അധികാരം 
താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. 
മേൽ പ്രസ്താവിച്ചിരിക്കുന്ന പ്രവൃത്തിയെപ്പറ്റിയുള്ള കൂടുതൽ 
വിവരങ്ങൾക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസുമായി 
ബന്ധപ്പെടാവുന്നതാണ്. 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ഹാർബർ എഞ്ചിനീയറിംഗ് ഡിവിഷൻ, 
പുതിയാപ്പ, പി. ഒ. പുതിയങ്ങാടി, - ( ഒപ്പ്) 
കോഴിക്കോട്. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


ദർഘാസുകൾ ലഭിക്കേണ്ടഅവസാന തീയതി 22 - 2 - 2010 
വൈകുന്നേരം 3 മണിവരെയാണ്. നിശ്ചിത സമയത്തിനുശേഷം 
ലഭിക്കുന്നതോ ആവശ്യമായ നിരതദവ്യത്തോടു 
കൂടിയല്ലാത്തതോ ആയ ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 
ദർഘാസുകൾ 22 - 2 - 2010 - ന് വൈകുന്നേരം 3 . 30 മണിക്ക് 
അ പ്പോൾ സന്നിഹിതരായിട്ടുള്ള ദർഘാസുകാരന്റെ യോ 
അയാളുടെ അംഗീകൃത ഏജന്റിന്റെയോ സാന്നിദ്ധ്യത്തിൽ 
തുറന്നു പരിശോധിക്കുന്നതാണ്. കേരള സർക്കാരിന്റെ 
ദർഘാസുകളെ സംബന്ധിക്കുന്ന എല്ലാ നിയമങ്ങളും ഇതിനും 
ബാധകമാണ്. 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി1- 2127 / 2007. 


2010 ജനുവരി 22 . 


കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
ഹാർബർ എഞ്ചി നീ യ റിംഗ് ഡിവി ഷൻ, കണ്ണൂർ 
താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് അംഗീകൃത കരാറുകാരിൽ 
നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ഹാർബർഎഞ്ചിനീയറിംഗ് വകുപ്പ്, ( ഒപ്പ്) 
ഇൻവെസ്റ്റിഗേഷൻ സബ് ഡിവിഷൻ, അസിസ്റ്റന്റ് 
ബേപ്പൂർ, കോഴിക്കോട്- 15 . എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


| ക്രമ 
നമ്പർ 


ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ നിരതദ്രവ്യം 
പേരും അടങ്കൽ തുകയും 

രൂപ് 


ദർഘാസ് പരസ്യം 


32,500 


നമ്പർ ഇഇ )/ സിഎൽടി/ 08 / 2009- 10 . 


എച്ച്. ഇ . ഡി. ഇ . ഇ ./ 43 /2009- 10 - കോസ്റ്റൽപുര, 
കാസർഗോഡ് ജില്ല , മഞ്ചേശ്വരം ഗ്രാമ 
പ ഞ്ചാ യ ത്തി ല ക ണ തീ ർ ഥയിൽ 
ശുദ്ധജല വിതരണ പദ്ധതി നടപ്പിലാക്കുന്ന 
പ്രവൃത്തി- രൂപ 13,00,000 
എച്ച് . ഇ . ഡി . / ഇ . ഇ ./ 44 / 09 - 2010 
കാസർഗോഡ് ജില്ല, കീഴൂർ ഫിഷറി വില്ലേജിൽ 

പൊതു കക്കൂസ്നിർമ്മിക്കുന്ന പ്രവൃത്തി- 
രൂപ 13, 50 ,000 


2010 ജനുവരി 22 . 


33 ,800 


കേരള ഗവർണ്ണർക്കുവേണ്ടിഎക്സിക്യൂട്ടീവ്എഞ്ചിനീയർ, 
ഹാർബർ എഞ്ചിനീയറിംഗ് ഡിവിഷൻ, കോഴിക്കോട്, പുതിയാപ്പ 
താഴെ പറയുന്ന പ്രവൃത്തിക്ക് അംഗീകൃത കരാറുകാരിൽനിന്നും 
മുദ്രവച്ച് ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

പ്രവർത്തിയുടെ പേരും അടങ്കൽ തുകയും 
ടൂറിസം- വടകര സാന്റ് ബാങ്ക്സിന്റെ വികസനം- ഒന്നാം 
ഘട്ടത്തിലെ ബാക്കി പണികൾ - രൂപ 13,28,469 . 


ദർഘാസ് ഫോറ ത്തിന്റെ വില കമ നമ്പർ 1- ന് 
രൂപ 2,000 + വാറ്റ്, ക്രമനമ്പർ 2 - ന് രൂപ 2,100 + വാറ്റ്. 


നിരതദ്രവ്യം-- രൂപ 33,250 . 


- ദർഘാസുകൾ വിൽക്കുന്ന തീയതിയും സമയവും 11-2 -2010 
മുതൽ 16 - 2- 2010 , 1 മണിവരെ. 


ദർ ഘാസ് പ്രമാണങ്ങൾ ലഭി ക്കേണ്ട അ വ സാന 
തീയതിയും സമയവും - 16- 2 - 2010 വൈകുന്നേരം 3 മണി. 
ദർഘാസ്അന്നേ ദിവസം 3.30- ന് തുറക്കുന്നതായിരിക്കും. 


ദർഘാസ് പ്രമാണത്തിന്റെ വില രൂപ 2,000 + വാറ്റ്. 
കരാറുകാരന്റെ ക്ലാസ് - " സി യും അതിന് മുകളിലും. 
പ്രവർത്തിയുടെ കാലാവധി 3 മാസം. 

ദർഘാസുകൾ വിൽക്കുന്ന തീയതിയും സമയവും 15-2- 2010 
മുതൽ 17 - 2 -2010 ഉച്ചയ്ക്ക് 1 മണിവരെ. 


കരാറുകാരന്റെ ക്ലാസ് “ സി യും ഉപരിയും. 


പ്രവർത്തിയുടെ കാലാവധി - 6 മാസം. 


9th FEB. 2010] 


MARINE DEPARTMENT 


31 


- ദർ ഘാസ് പ്രമാണങ്ങളോടൊപ്പം 50 രൂപ വിലയുള്ള 29 - 6 - 2004 - ലെ സർക്കാർ ഉത്തരവ് നമ്പർ ( ആർ. ടി .) 
മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടി സമർപ്പിക്കേണ്ടതാണ്. - 255 / 2004/എഫ് ആന്റ് പി . ഡി . ഈ ദർഘാസിനും ബാധക 
ദർഘാസുകളുടെ ഫേം പിരീഡ് ദർഘാസുകൾ തുറക്കുന്നതു 

മാ യിരിക്കും. ദർഘാസ് ഫോറങ്ങൾക്കുള്ള അപേക്ഷയോ 
മുതൽ 4 മാസം വരെ ആയിരിക്കും. 

പൂരിപ്പിച്ച് സമർപ്പിക്കുന്ന ദർഘാസ് പ്രമാണങ്ങളോ യാതൊരു 

കാര ണവും കാണിക്കാതെ തന്നെ നിരസിക്കു ന്ന തിനുള്ള 
- ദർഘാസ് സംബന്ധിച്ചുള്ള കേരള പൊതുമരാമത്ത് അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ആളിൽ നിക്ഷിപ്തമാണ്. 
വകുപ്പിന്റെയും തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെയും എല്ലാ ദർഘാസുകൾ പരിഗണിക്കുമ്പോൾ രാജ്യത്തിന്റെ സുരക്ഷയും 
വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. കാരണംകൂടാതെ 

പ്രതിരോധവും കണക്കിലെടുക്കുന്നതാണ്. 
ദർഘാസ് റദു ചെയ്യു വാനോ മാറ്റി വ യ വാനോ ഉള്ള 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്ത 

കാര്യാലയം, 
മാണ്. മേൽ പ്രസ്താവിച്ചിരിക്കുന്ന പ്രവൃത്തിയെപ്പറ്റിയുള്ള ഹാർബർ എഞ്ചിനീയറിംഗ് 

- ( ഒപ്പ്) 
കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. ഡിവിഷൻ, കണ്ണൂർ- 17. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


